Reg. No . രജി. നമ്പർ 
KL / TV ( N ) /12 /12- 14 


Government of Kerala 
കേരള സർക്കാർ 

2012 


= 1 


+ 1 = 1 


GOVERN 


കയ 


രള സർക്കി 
ENMENT OF 


s 


ക്കാർ 


& 


KERAL 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM, TUESDAY 


Vol . LVII 
വാല്യം 57 


No . 


| 
| 


14th August 2012 
2012 ആഗസ്റ്റ് 14 
23rd Sravana 1934 
1934 ശ്രാവണം 23 


No. | 33 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 


Stores Purchase 


ദർഘാസ് ഫോറം തുറക്കുന്ന തീയതിയും സമയവും 
16 - 8 - 2012, 3 മണി. 


Forest Department 

പുനർ ദർഘാസ് പരസ്യം 
നമ്പർ എഫ്ഡിഎ - 1551 / 2012. 

2012 ജൂ ലൈ 21. 
-- മലയാറ്റൂർ വന വികസന ഏജൻസിയുടെ കീഴിലുള്ള 
വിവിധ വനസംരക്ഷണ സമിതികളിൽ 2012 - 13 സാമ്പത്തിക 
വർഷം താഴെ പറയുന്ന വാഹനം വിതരണം ചെയ്യുന്നതിന് 
മൽസരാടിസ്ഥാനത്തിലുള്ള മുദ്രവച്ച ദർഘാസുകൾ താഴെ 
കാണിച്ചിരിക്കുന്ന വിധത്തിലുള്ള സമയ പരിധിക്കുള്ളിൽ അംഗീ 
കൃത വ്യാപാരികളിൽ നിന്നും ക്ഷണിച്ചുകൊള്ളുന്നു . 

സമിതിയുടെ പേര് - മേട്നാപ്പാറ. 
റെയിഞ്ചിന്റെ പേര് കുട്ടമ്പുഴ. 

വിതരണം ചെയ്യേണ്ട ഇനം - ആട്ടോറിക്ഷ - ത്രീ വീലർ 
പാസഞ്ചർ ( Piaggio ) - 1 എണ്ണം. 

PAC - 2,05, 000. 
നിരതദ്രവ്യം - 5, 125. 
ടെണ്ടർ ഫോറത്തിന്റെ വില - 400 + വാറ്റ്. 

ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും- - 14 - 8 - 2012, 5 മണി വരെ. 

ദർ ഘാസ് സ്വീകരിക്കുന്ന അ വ സാന തീയതിയും 
സമയവും 16 - 8 - 2012 , 1 മണി വരെ. 


ഏതെങ്കിലും കാരണവശാൽ മേൽപ്പറഞ്ഞ തീയതിയിൽ 
നട ത്തു ന്ന ദർഘാസ് റദ്ദാ ക്കു കയോ, പുനർദർഘാസ് 
നടത്തേണ്ടിവരികയോ ചെയ്താൽ താഴെപ്പറയുന്ന തീയതികളിൽ 
ദർഘാസ് വീണ്ടും നടത്തുന്നതാണ്. 

ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും - 22 - 8 - 2012 , 1 മണി. 

ദർ ഘാസ് സ്വീകരിക്കുന്ന അ വ സാന തീയ തിയും 
സമയവും 23 - 8 - 2012 , 1 മണി. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമ യ വും 
23 - 8 - 2012 , 3 മണി. 


മല യാ റ്റൂ ർ വ ന വിക സന ഏജൻ സിയുടെ ചീഫ് 
എക്സിക്യൂട്ടീവ് ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന 
മറ്റു ദ്യോഗസ്ഥനോ നിർദ്ദിഷ്ട തീയതിയിലും സമയത്തും 
ദർഘാസുകൾ തുറക്കുന്നതായിരിക്കും. ടി ദിവസം പൊതു 
അവധിയായി വന്നാൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം അതേ 
സമയത്ത് ദർഘാസ് നടത്തുന്നതാണ്. വനം വകുപ്പിലെ എല്ലാ 
ദർഘാസ് നിബന്ധനകളും മേൽ ജോലികൾക്കും ബാധകമായി 
രിക്കും. ദർഘാസ് ഫോറങ്ങൾ യാതൊരു കാരണവശാലും 

കൈമാറ്റം ചെയ്യപ്പെടാൻ പാടു ള്ള ത ല്ല . വിത രണം 
ചെയ്യാനുദ്ദേശിക്കുന്ന ഉൽപ്പന്നത്തിന്റെഉൽപ്പന്നങ്ങളുടെ ഗുണ 
നിലവാരം, ഗ്യാരണ്ടി/ വാറന്റി, സ്പെസിഫിക്കേഷൻ എന്നിവ 
ദർഘാസിൽ വ്യക്തമായി ചേർക്കേണ്ടതാണ്. അങ്ങനെയല്ലാതെ 
സമർപ്പിക്കുന്ന ദർഘാസുകൾ നിരസിക്കു ന്നതായിരിക്കും. 
നിശ്ചിത സമ യ ത്തി നു ശേഷം ലഭിക്കുന്ന ദർഘാ സു കൾ 
നിരസിക്കുന്നതാണ്. ദർഘാസ് ഫോറത്തിന്റെ വില യാതൊരു 
കാരണവശാലും തിരികെ നൽകുന്നതല്ല. അംഗീകരിക്കപ്പെട്ട 
ദർ ഘാ സു കളെ സംബ ന്ധിച്ച് അറി യിപ്പ് ലഭിച്ച് ഒരു 
മാ സ ത്തി നു ള്ളിൽ അതാത് സമി തി ക ളി ലേക്ക് വേണ്ട 
ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യേണ്ടതാണ്. 

- ഈ ദർഘാസ് പരസ്യം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ 
മല യാ റ്റൂർ ഡി വി ഷ ണൽ ഫോറ സ്റ്റാ ഫീ സിൽ നിന്ന് 
അറിയാവുന്നതാണ്. 


ഏതെങ്കിലും കാരണവശാൽ മേൽപ്പറഞ്ഞ തീയതിയിൽ 
ദർഘാസ് റദ്ദാക്കുകയോ പുനർ ദർഘാസ് നട ത്തേണ്ടി 
വരികയോ ചെയ്താൽ താഴെപ്പറയുന്ന തീയതികളിൽ ദർഘാസ് 
വീണ്ടും നടത്തുന്നതാണ്. 

- ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 22 - 8- 2012, 1 മണിവരെ. 

- ദർഘാസ് സ്വീകരിക്കുന്ന അ വ സാന തീയതിയും 
സമയവും 23 - 8 - 2012 , 1 മണിവരെ. 

- ദർഘാസ് ഫോറം തുറക്കുന്ന തീയതിയും സമയവും 
23 -8 - 2012 , 3 മണി. 

- മല യാ റ്റൂർ വനവിക സന ഏജൻ സി യുടെ ചീഫ് 
എക്സിക്യൂട്ടീവ് ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന 
മറ്റു ദ്യോഗസ്ഥനോ നിർദ്ദിഷ്ട തീയതിയിലും സമയത്തും 
ദർഘാസുകൾ തുറക്കുന്നതായിരിക്കും. ടി ദിവസം പൊതു 
അവധിയായി വന്നാൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം അതേ 
സമയത്ത് ദർഘാസ് നടത്തുന്നതാണ്. വനം വകുപ്പിലെ എല്ലാ 
ദർഘാസ് നിബന്ധനകളും മേൽ ജോലികൾക്കും ബാധകമായി 
രിക്കും. ദർഘാസ് ഫോറങ്ങൾ യാതൊരു കാരണവശാലും 

കൈമാറ്റം ചെയ്യ പ്പെ ടാൻ പാടു ള്ള ത ല്ല . വിതരണം 
ചെയ്യാനുദ്ദേശിക്കുന്ന ഉൽപ്പന്നത്തിന്റെ ഉൽപ്പന്നങ്ങളുടെ ഗുണ 
നിലവാരം, ഗ്യാരണ്ടി/ വാറന്റി, സ്പെസിഫിക്കേഷൻ എന്നിവ 
ദർഘാസിൽ വ്യക്തമായി ചേർക്കേണ്ടതാണ്. അങ്ങനെയല്ലാതെ 
സമർപ്പിക്കുന്ന ദർഘാസുകൾ നിരസിക്കു ന്ന താ യി രിക്കും. 
നിശ്ചിത സമ യ ത്തി നു ശേഷം ലഭിക്കുന്ന ദർഘാ സു കൾ 
നിരസിക്കുന്നതാണ്. ദർഘാസ് ഫോറത്തിന്റെ വില യാതൊരു 
കാരണവശാലും തിരികെ നൽകുന്നതല്ല. അംഗീകരിക്കപ്പെട്ട 
ദർ ഘാ സു കളെ സംബ ന്ധിച്ച് അറിയിപ്പ് ലഭിച്ച് ഒരു 
മാസ ത്തി നു ള്ളിൽ അതാത് സമി തി ക ളി ലേക്ക് വേണ്ട 
ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യേണ്ടതാണ്. 


മലയാറ്റൂർ വനവികസന 
ഏജൻസി. 


- ( ഒപ്പ്) 
ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. 


ദർഘാസ് പരസ്യം 


- ഈ ദർഘാസ് പരസ്യം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ 
മല യാ റ്റൂ ർ ഡിവി ഷ ണൽ ഫോറ സ്റ്റാ ഫീ സിൽ നിന്ന് 
അറിയാവുന്നതാണ്. 


മലയാറ്റൂർ, 
എഫ്. ഡി. എ . 


( ഒപ്പ്) 
ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. 


നമ്പർ എഫ്ഡിഎ - 2091/2012 . 

2012 ജൂ ലൈ 21 . 
- മലയാറ്റൂർ വന വികസന ഏജൻസിയുടെ കീഴിലുള്ള 
മുളങ്കുഴി വനസംരക്ഷണ സമിതിയിലേക്ക് 2012 -13 സാമ്പത്തിക 
വർഷം താഴെ പറയുന്ന ഇന ങ്ങ ൾ വിത ര ണം 
ചെയ്യു ന്ന തിന് മൽ സ രാ ടി സ്ഥാ ന ത്തിലുള്ള മുദ്രവച്ച 
ദർഘാ സു കൾ താഴെപ്പറയുന്ന സമയ പരിധി ക്കു ള്ളിൽ 
അംഗീകൃത വ്യാപാരികളിൽ നിന്നും ക്ഷണിച്ചുകൊള്ളുന്നു . 

സമിതിയുടെ പേര് - മുളങ്കുഴി. 
റെയിഞ്ച് കാലടി. 
വിതരണം ചെയ്യേണ്ട ഇനം 

Desk ( Wooden ) - 10 എണ്ണം. 
Bench ( Wooden ) - 10 എണ്ണം. 
PAC - 38,000 
നിരതദ്രവ്യം - 950. 

ടെണ്ടർ ഫോറത്തിന്റെ വില - 400 + വാറ്റ്. 
Steel Almirah - 8 എണ്ണം. 
PAC - 32 , 000. 
നിരതദ്രവ്യം - 800. 

ടെണ്ടർ ഫോറത്തിന്റെ വില - 400 + വാറ്റ്. 
ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 14 - 8 - 2012, 5 മണി. 

ദർ ഘാസ് സ്വീകരിക്കുന്ന അ വ സാന തീയതിയും 
സമയവും - 16 -8 - 2012 , 1 മണി. 

ദർഘാസ് ഫോറം തുറക്കുന്ന തീയതിയും സമയവും 
16 - 8 - 2012, 3 മണി. 


